Regn . No. KERBIL/ 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/634/2012 -14 


OVERNM 


രള സർക 
NMENT OF 


KERALA 


tl cf Kk delv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ആഗസ്റ്റ് 19 
19th August 2014 

1190 ചിങ്ങം 3 
3rd Chingam 1190 
1936 ശ്രാവണം 28 
28th Sravana 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


No. 1 33 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ബി . 201/ 2014 . 

2014 ജൂ ലൈ 14. 
- നെല്ലിയാമ്പതി ഗവ. ഓറഞ്ച് & വെജിറ്റബിൾ ഫാമിൽ 
2014 - 15 വർഷത്തിൽ താഴെ വിവരിക്കുന്ന തരം ഉണക്കി 
സൂക്ഷിച്ച് കാപ്പി ചെറി വില്പന നടത്തുന്നതിലേക്ക് നിശ്ചിത 

ഫോറത്തിലുള്ള മുദവെച്ച് ടെണ്ടറുകൾ നിരതദ്രവ്യത്തോടൊപ്പം 
ക്ഷണിച്ചുകൊളളുന്നു . 


റോബസ്റ്റാ കാപ്പി ഡ ചെറി - 3278 കി. ഗ്രാം . 
അറബിക്ക കാപ്പി ഡ ചെറി- 260 കി. ഗ്രാം . 
അടങ്കൽ തുക 7 ലക്ഷം 


3. നമ്പർ ബി . 201 / 2014 തീയതി 14 - 7 - 2014 കാപ്പിക്കുരു 
വാങ്ങു വാ നുള്ള ടെണ്ടർ എന്ന് കവറിന് പുറത്ത് 

രേഖപ്പെടുത്തേണ്ടതാണ്. 
4. ടെണ്ടർ ഫോറം 1, 400 + 12 .5 വാറ്റ് വിലയ്ക്കും 
ഡപ്ലി ക്കേറ്റ് - 750 + 12. 5 വാറ്റ് വില യ് ക്കും 
ഓഫീസിൽ പണമായി അടച്ചാൽ 18 - 9 - 2014 ഉച്ചയ്ക്ക് 

1 മണിവരെ പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 
5. ടെണ്ടർ / ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 
S 7,000 ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ട്രാവൻകൂർ നെന്മാറയിൽ ഫാം സൂപ്രണ്ടിന് മാറത്തക്ക 
വിധത്തിൽ സൂപ്രണ്ട്, ഗവ . ഓറഞ്ച് ആന്റ്വെജിറ്റബിൾ 
ഫാം നെല്ലിയാമ്പതി, പാലക്കാട് ജില്ല പിൻ- 678 511 
എന്ന വിലാസത്തിൽ 2014 സെപ്റ്റംബർ മാസം 18 - ന് 
ഉച്ചയ്ക്ക് 2 മണിക്ക്മുൻപായി ടെണ്ടറിനോടൊപ്പം ഫാം 
ഓഫീസിൽ ലഭിച്ചി രി ക്കേ ണ്ട താ ണ്. അന്നുതന്നെ 
ഉച്ചയ് ക്ക് 3 മണിക്ക് തത്സ മ യം ഹാജ രുള്ള 
ടെണ്ടറുകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ലേലം 
നടത്തുന്നതും അതിനുശേഷം ടെണ്ടർ തുറന്ന് പരിശോധി 
ക്കു ന്നതുമാണ്. ടെണ്ടറിലാണോ ലേലത്തിലാണോ 
ഏതാണ് തുക കൂടു ത ല ങ്കിൽ പ്രസ്തുത തുക 


നിബന്ധനകൾ 


1. മേൽ വിവരിച്ച ഏതു തരം കാപ്പി ക്കു രു വാണോ 
വാങ്ങുന്നത് ആയത് കവറിന് പുറത്ത് പ്രത്യേകം 

രേഖപ്പെടുത്തിയിരിക്കണം 
2. ടെണ്ടറിൽ രണ്ടിനത്തിനുമുള്ള നിരക്കുകൾ ( ഒരു കിലോ 

ഗ്രാമിന്) പ്രത്യേകം കാണിച്ചിരിക്കേണ്ടതാണ്. 


168 


KERALA GAZETTE 


[PART III 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ബി - 922 /2013. 


2014 ജൂ 


ലൈ 30 . 


മേലധികാരിയുടെ അംഗീകാരത്തിന് വിധേയമായി 
താൽകാലികമായി സ്ഥിരപ്പെടുത്തുന്നതും വിജയിയായ 
ലേല ക്കാ രൻ/ ടെണ്ടറുകാരൻ ഉണ ക്കിയ കാപ്പി 
ചെറിയുടെ വിലയുടെമൂന്നിൽ ഒരു ഭാഗം തുക 
ഡാഫ്റ്റായി അഞ്ചു ദിവസത്തിനകം ഫാം ഓഫീസിൽ 
കെട്ടിവെക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ നിരതദ്രവ്യം 
തിരികെ കൊടുക്കുന്നതുമായിരിക്കും. 


6. ടെണ്ടർ സമർപ്പിച്ച വർക്ക് മാത്രമേ ലേല ത്തിൽ 
പങ്കെടുക്കാൻ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. 


- ടെണ്ടറിൽ ഓരോ ഇനത്തിലും ( ഉ ണ ക്കിയ കാപ്പി 
ചെറിക്ക്) നിർദ്ദേശിക്കുന്ന വില കിലോയ്ക്ക് ഇത്ര 
എന്ന് അക്ഷരത്തിലും അക്കത്തിലും എഴുതേണ്ടതാണ്. 
ചെക്ക്, ചെലാൻ, പണം എന്നിവ സ്വീകരിക്കുന്നതല്ല. 


8. ടെണ്ടർ/ ലേലം സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനും ഉള്ള അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്ത 


മാണ്. 


ടെണ്ടർ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പു നൽകി 15 
ദിവസത്തിനകം ബാക്കി അടയ്ക്കുവാനുള്ള മുഴുവൻ 
തുകയും അടച്ച് ഉണക്കിയ കാപ്പി ചെറി ഫാമിൽനിന്നും 
സ്വന്തം ചിലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. ഇതിന് 
വീഴ്ച വന്നാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും പുനർലേലം നടത്തുന്നതുമായിരിക്കും. 


ഫാം ഇൻഫർമേഷൻ ബ്യൂറോ വേങ്ങേരി ഓഫീസിൽ 
സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗശൂന്യമായ അമ്പാസിഡർ കാർ 
കെ . എൽ. 01 ജി 280 ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ദർഘാസ്/ 
ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി വിൽപന നടത്തുന്നതാണ്. 
ദർഘാസ് നമ്പർ -- ബി - 922 / 2013 
നിരതദ്രവ്യം - 1,000 
ലേലതീയതി- - 30 - 8 - 2014. 
- ദർഘാസ് ഫോറ ത്തിന്റെ വില - 150 + വി . നി . 
- 30 - 8- 2014 പകൽ 12 മണിവരെ ദർഘാസ് ഫോറങ്ങൾ വിൽക്ക 

പ്പെടുന്നതും അന്നേദിവസം ഒരു മണിവരെ ദർഘാസ് സ്വീകരി 
ക്കു ന്ന തു മാ ണ് . ദർഘാസ് നൽകാൻ ആഗ്രഹിക്കുന്നവർ 
കോ ഴി ക്കോട് പുതി യ റ യിലുള്ള ക്യഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പ്രത്യേക മുദ്രണം ചെയ്ത 
കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യ തുക - 1, 000 
കോഴിക്കോട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടോ 
ടൊപ്പം അടക്കം ചെയ്യേണ്ടതും കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ, ക്രമനമ്പർ, ഉപയോഗശൂന്യമായ സ്പെയർ പാർട്ട്സുകൾ 
വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്നിവ രേഖപ്പെടുത്തേണ്ടതു 
മാണ്. നിരതദ്രവ്യം ഇല്ലാത്തതും വൈകി ലഭിക്കുന്നതുമായ 
ദർഘാസുകൾ അതേ കാരണത്താൽ നിരസിക്കുന്നതുമാണ്. 

ദർഘാസ് സ്വീകരിച്ചു കഴിഞ്ഞശേഷം പരസ്യ ലേലം 
ഉണ്ടാ യി രി ക്കു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ 
3 മണിക്കു മുൻപായി നിര ത ദ വ്യതുക പണ മായി ഈ 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. പരസ്യലേലം കഴിഞ്ഞാൽ 
സന്നിഹിതരായ ദർഘാസുകാരുടെയോ, അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ദർഘാസിലോ ലേലത്തിലോ ഏതിലാണ് കൂടുതൽ തുക 
രേഖപ്പെടുത്തിയിട്ടുള്ളത് അയാളുടെ പേരിൽ ലേല ദർഘാസ് 
താൽക്കാ ലി ക മായി സ്ഥിര പ്പെടു ത്തുന്നതും ടിയാൻ 
അപ്പോൾതന്നെ സംഖ്യയുടെ 1/3 ഭാഗം അടച്ച് രശീത് വാങ്ങേണ്ട 
തുമാണ്. ബാക്കിതുക ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിമൂന്ന് 
ദിവസത്തിനകം അടച്ച് സാധനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം 
ചെയ്യേണ്ടതുമാണ്. ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ 
നിരതദ്രവ്യവും അടച്ച തുകയും സർക്കാരിലേയ്ക്ക് മുതൽ 
കൂട്ടുന്നതും ഇതുകാരണം സർക്കാരിനുണ്ടാകുന്ന നഷ്ടം 
ടിയാനിൽനിന്നും ഈടാക്കുന്നതുമായിരിക്കും. ദർഘാസ്/ ലേല 
സംബന്ധമായ എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 
ദർഘാസ്/ ലേലം യാതൊരു കാരണവും കൂടാതെ മാറ്റിവെയ്ക്ക 
ന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. ദർഘാസ്/ 
ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
അടുത്ത പ്രവൃത്തിദിവസം ആയതു നടത്തുന്നതാണ്. ഇതു 
സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഈ ഓഫീസിൽനിന്നും അറി യാ വു ന്ന താ ണ്. ഉപയോ ഗ 
ശൂന്യമായ പ്രസ്തുത വാഹനം ഫാം ഇൻഫർമേഷൻബ്യൂറോ, 
വേങ്ങേരി, കോഴിക്കോട് ഓഫീസിൽനിന്നും അനുമതിയോടെ 
ഓഫീസ് പ്രവർത്തന സമയങ്ങളിൽ പരിശോധിക്കാവുന്നതാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
പുതിയറ പി . ഒ., 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കോഴിക്കോട്- 4. 

എഞ്ചിനീയർ (കൃഷി). 


10. ടെണ്ടർ/ ലേലദിവസം അപ്രതീക്ഷിതമായി ഒഴിവുദിവസമാ 

യാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അ തേ 
സമയത്ത് മേൽ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായി 
നട ത്തു ന്ന തു മാ യി രിക്കും. ടെണ്ടർ ഫോറത്തിന്റെ 
വില മടക്കി കൊടുക്കുന്നതല്ല. ടെണ്ടർ/ ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ 100 - ന്റെ മുദ്രപ്രതത്തിൽ പ്രാഥമിക 
ഉടമ്പടി ടെണ്ടറിനോടൊപ്പം വെക്കേണ്ടതാണ്. 


11 . മറ്റു സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ ഇതിനും 

ബാധമാണ്. 


- നിബ ന്ധ നകൾക്കും മറ്റും വീഴ്ച വരുത്തുന്നപക്ഷം 
സർക്കാരിനുണ്ടാകുന്ന സകല കഷ്ടനഷ്ടങ്ങൾക്കും 
ടെണ്ടറുകാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കും. 


13 . 


ടെണ്ടർ ഫോറത്തിലെ പൂരിപ്പിക്കലുകൾ മലയാളത്തിലോ 
ഇംഗ്ലീഷിലോ മാത്രമായിരിക്കണം. കൂടുതൽ വിവരങ്ങൾ 
പവ്യ ത്തി ദി വ സ ങ്ങ ളിൽ ഈ ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ ഫാം , ( ഒപ്പ്) 
നെല്ലിയാമ്പതി, പാലക്കാട്. 

സൂപ്രണ്ട്. 


